Kerala Gazette No. 8 dated 23rd February 2021. 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂര്‍ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിക്രമം 


(ഹാജര്‍: ബി. ശശികുമാര്‍) 


(0) 


നമ്പര്‍ എഫ്‌-5313/2020/എല്‍ഡിസ്‌. 2020 ഡിസംബര്‍ 14. 


വിഷയം :- ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--പത്തനാപുരം താലൂക്ക്‌, പട്ടാഴി വില്ലേജ--അപാകത 
പരിഹരിച്ച്‌ പുനര്‍ നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന-- (1) കേരള മുദ്രപ്പരത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5(4). 
ന്നി (2) കൊല്ലം ജില്ലാകളക്ടറുടെ 14-2-2013-00 തീയതിയിലെ agjo1-38492/12-00 നമ്പര്‍ നിര്‍ദേശം. 
(3) പട്ടാഴി വില്ലേജില്‍ തെക്കേത്തേരി മുറിയില്‍ പുവണ്ണംവിള വീട്ടില്‍ കുഞ്ഞുപെണ്ണ്‌ സമര്‍പ്പിച്ച അപേക്ഷ. 
(4) പത്തനാപുരം തഹശീല്‍ദാരുടെ 22-9-2020-ലെ ബി6.4878/2020-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ടുകള്‍. 
ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 63-2010-ലെ വിജ്ഞാപനത്തില്‍ 3-90 സൂചനയില്‍ 


പേര്‍ ചേര്‍ത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷന്‍ തെറ്റായി വില നിര്‍ണ്ണയിച്ച്‌ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷന്‍ ചേര്‍ത്തും 


അവയ്ക്കനുസൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധുപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3-2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 
അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 








സര്‍വ്വെ / 6-3-2010-ലെ പുനര്‍ പുനര്‍ 
അപേക്ഷകന്റെ പേരും താലുക്ക്‌ വില്ലേജ്‌ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആര്‍ 
നമ്പര്‍ ഡിവിഷന്‍ വിലയും ക്കേഷന്‍ ഒന്നിന്‌) 
നമ്പര്‍ z 
ശ്രീമതി കുഞ്ഞുപെണ്ണ്‌, പത്തനാപുരം പട്ടാഴി സര്‍വ്വെ Govt. Property Residential plot 10,000 
പൂവണ്ണുംവിള വീട്‌, ബ്ലോക്ക്‌ 1022/8 with Panchayat 
തെക്കേത്തേരി, പട്ടാഴി നമ്പര്‍-ം റീസര്‍വ്വെ നമ്പര്‍ Road Access 
153/25 





(2) 


നമ്പര്‍ എഫ്‌-7164/2020/എല്‍ഡിസ്‌. 2020 ഡിസംബര്‍ 15. 


വിഷയം :— ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--കൊട്ടാരക്കര താലൂക്ക്‌, ഇളമാട്‌ വില്ലേജ്‌--അപാകത 
പരിഹരിച്ച്‌ പുനര്‍ നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന (1) കേരള മുദ്രപ്പരത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5(4). 
ന്നി (2) കൊല്ലം ജില്ലാകളക്ടറുടെ 14-2-2013-00 തീയതിയിലെ എം 1-38492/12-ാം നമ്പര്‍ നിര്‍ദേശം. 
(3) തിരുവനന്തപുരം ജില്ലയില്‍ കുമാരപുരം പാലാഴി വീട്ടില്‍ ശ്രീമതി ഹൈമകുമാരി സമര്‍പ്പിച്ച അപേക്ഷ. 
(4) കൊട്ടാരക്കര തഹശീല്‍ദാരുടെ 18-11-2020-ലെ എഫ്‌. 1-4979/2020-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-90 സൂചനയില്‍ 


പേര്‍ ചേര്‍ത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ഖ്ലാസിഫിക്കേഷന്‍ തെറ്റായി വില നിര്‍ണ്ണയിച്ച്‌ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


Gaz. No. 8/2021/DTP/CLR (Fair Value-Supplement). 


213 


2 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷന്‍ ചേര്‍ത്തും 


അവയ്ക്കനുസൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധുപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3 -2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 
അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 








സര്‍വ്വെ / 6-3-2010-ലെ പുനര്‍ പുനര്‍ 
അപേക്ഷകന്റെ പേരും താലൂക്ക്‌ വില്ലേജ്‌ / റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആര്‍ 
നമ്പര്‍ ഡിവിഷന്‍ വിലയും ക്കേഷന്‍ ഒന്നിന്‌) 
നമ്പര്‍ z 
ശ്രീമതി ഹൈമകുമാരി, കൊട്ടാരക്കര ഇളമാട്‌ 87/12 Residential plot Wet Land 10,000 
പാലാഴി വീട്‌, ബ്ലോക്ക്‌ 87/3 with NH/PWD 
കുമാരപുരം, നമ്പര്‍ -29 87/14 Road Access 
തിരുവനന്തപുരം ൪ 50,000) 





(3) 


നമ്പര്‍ എഫ്‌-7165/2020/എല്‍ഡിസ്‌. 2020 ഡിസംബര്‍ 15. 


വിഷയം :- ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--കൊട്ടാരക്കര താലൂക്ക്‌, ഇളമാട്‌ വില്ലേജ്‌--അപാകത 
പരിഹരിച്ച്‌ പുനര്‍ നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന:--(1) കേരള മുദ്രപ്പരത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5(4). 
(2) കൊല്ലം ജില്ലാകളക്ടറുടെ 14-2-2013-ാം൦ തീയതിയിലെ എം1-38492/12-ാ൦ നമ്പര്‍ നിര്‍ദേശം. 
(3) ഇളമാട്‌ വില്ലേജില്‍ പാറങ്കോട്‌ മുറിയില്‍ കൊച്ചു വീട്ടില്‍ ശ്രീമതി അംബിക സമര്‍പ്പിച്ച അപേക്ഷ. 
(4) കൊട്ടാരക്കര തഹശീല്‍ദാരുടെ 18-11-2020-ലെ എഫ്‌. 1-4978/2020-ഠ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-90 സൂചനയില്‍ 


പേര്‍ ചേര്‍ത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ഖ്ലാസിഫിക്കേഷന്‍ തെറ്റായി വില നിര്‍ണ്ണയിച്ച്‌ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിന്‍മേല്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാന 
ത്തിലും സൂചന (2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ 


ചേര്‍ത്തും അവയ്ക്കനുസൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധയപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3 -2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 
അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 











സര്‍വ്വെ / 6-3-2010-ലെ പുനര്‍ പുനര്‍ 
അപേക്ഷകന്റെ പേരും താലൂക്ക്‌ വില്ലേജ്‌/ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആര്‍ 
നമ്പര്‍ ഡിവിഷന്‍ വിലയും ക്കേഷന്‍ ഒന്നിന്‌) 
നമ്പര്‍ = 
ശ്രീമതി അംബിക, കൊട്ടാരക്കര ഇളമാട്‌ 87/15 Residential plot Wet Land 10,000 
കൊച്ചു വീട്‌, ബ്ലോക്ക്‌ 87/13 with NH/PWD 
പാറങ്കോട്‌, നമ്പര്‍-29 Road Access 
ഇളങ്കോട്‌ (₹ 50,000) 
റവന്യൂ ഡിവിഷണല്‍ ഓഫീസ്‌, (ഒപ്പ്‌) 


പുനലൂര്‍. റവന്യു ഡിവിഷണല്‍ ആഫീസര്‍. 


214 


3 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍ : പി. ബി. നൂഹ്‌, ഐ.എ.എസ്‌.) 
(1) 
നമ്പര്‍ സി11-227050/2019. 2020 നവംബര്‍ 20. 


വിഷയം ഭൂമിയുടെ സ്യായവില പുനര്‍നിര്‍ണ്ണയം പത്തനംതിട്ട ജില്ലയില്‍ അടൂര്‍ താലൂക്കില്‍ പന്തളം തെക്കേക്കര 
വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 6-ല്‍ റീസര്‍വ്വെ നമ്പര്‍ 504/7-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിച്ച്‌ 


ഉത്തരവാകുന്നു. 


സൂചന (1) അടൂര്‍ താലൂക്കില്‍ പന്തളം തെക്കേക്കര വില്ലേജില്‍ പൊങ്ങലടി മുറിയില്‍ തെങ്ങും വിളയില്‍ വടക്കേതില്‍ 


വീട്ടില്‍ ശ്രീ. ജോര്‍ജ്ജ്‌ കുട്ടി, റ്റി. എസ്‌.-ന്റെ അപേക്ഷ. 
(2) അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 28-9-2020-ലെ സിദ3-7969/2019 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


പത്തനംതിട്ട ജില്ലയില്‍ അടൂര്‍ താലൂക്കില്‍ പന്തളം തെക്കേക്കര വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 6-ല്‍ റീസര്‍വ്വെ നമ്പര്‍ 
504/7-ല്‍പ്പെട്ട ഭൂമിക്ക്‌ ന്യായവില രജിസ്റ്ററില്‍ ₹ 1,50,000 ന്യായവില നിശ്ചയിച്ചത്‌ പുനര്‍നിര്‍ണ്ണയിക്കണമെന്ന്‌ കാണിച്ചുകൊണ്ട്‌ 
സൂചന (1) പ്രകാരം (ശ്രീ. ജോര്‍ജ്‌ കൂട്ടി സമര്‍പ്പിച്ച അപേക്ഷയില്‍ മേല്‍ അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ 


അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്‌. 


അപേക്ഷാസ്ഥലം പന്തളം തെക്കേക്കര വില്ലേജില്‍ 5906-00 നമ്പര്‍ തണ്ടപ്പേര്‍ (പകാരം (G01, ജോര്‍ജ്ജ്‌ കുട്ടിയുടെ 
പേരിലുള്ളതാണെന്നും ടി വസ്തുവിന്‌ ആര്‍ ഒന്നിന്‌ F 87,500, 2010-ലെ സ്യായവിലയായി നിശ്ചയിച്ച്‌ Residential plot with 
panchayat road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്താമെന്ന്‌ സൂചന (2) പ്രകാരം അടൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ കാര്യാലയത്തില്‍ നിന്നുള്ള 


സ്ഥലപരിശോധനാ റിപ്പോര്‍ട്ടിന്റെയും അടിസ്ഥാനത്തില്‍ താഴെപ്പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


പത്തനംതിട്ട ജില്ലയില്‍ അടൂര്‍ താലൂക്കില്‍ പന്തളം തെക്കേക്കര വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 6-ല്‍ സര്‍വ്വെ നമ്പര്‍ 
ട04/7-ല്‍പ്പെട്ട ഭൂമി Residential plot with panchayat road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 87,500 


(എണ്‍പത്തി ഏഴായിരത്തി അഞ്ഞൂറ്‌ രൂപ) ആയി സ്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/2014/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ ന്യായവിലയുടെ 50% വര്‍ദ്ധന കൂടി 
ഇതിനു പുറമെ കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2018-ലെ ജി. ഒ. (പി) 43/2018/9). ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും 30-4-2019-ലെ ജി. ഒ. (പി) നമ്പര്‍ 70/2019/91. ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2020-ലെ 
ജി. ഒ. (പി) 47/2020/91. ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം 


കണക്കാക്കൂന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 


Form ‘C’ 


NOTIFICATION 
No. C11-227050/2019. 28th November 2020. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 read with sub-rule 8 of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995, the fair value of the land in Survey No. 504/7, Block No. 6, Pandalam Thekkekkara Village, Adoor Taluk of 


the Pathanamthitta District is hereby fixed finally as shown in the schedule hereto: 


215 


4 














SCHEDULE 
Name of Name of Name of Survey 46 Re- Sub-  Panchayath/ Ward Classifica- Fair Revised 
District Taluk Village No. Survey Survey  Divi- Municipality 7/൨. tion of value Fair 
Block No. sion use already value 
No. fixed per Are 
(1) (2) (3) (4) (മ) (6) (7) (8) (9) (10) (1) (12) 
gs ള്‌ യ 
2 ടട 6 504 7 Panchayat ളു നി ഭ 1.50000 ₹ 87,500 
ca =O 
q 2 ടം ലം with Panchayat 
N 
FE g a road access 
(2) 
നമ്പര്‍ സി11-229876/2019. 2020 നവംബര്‍ 30. 


വിഷയം :- ഭൂമിയുടെ ന്യായവില പുനര്‍നിര്‍ണ്ണയം പത്തനംതിട്ട ജില്ലയില്‍ തിരുവല്ല താലൂക്കില്‍ BSial 
വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 3-ല്‍ റീസര്‍വ്വെ നമ്പര്‍ 221/5-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില നിലനിര്‍ത്തിയും 


221/6-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിച്ചും ഉത്തരവാകുന്നു. 
സൂചന-(1) തിരുവല്ല താലൂക്കില്‍ കട്ര്പ വില്ലേജില്‍ ശ്രീമതി രാധാഭായിയുടെ അപേക്ഷ. 
(2) തിരുവല്ല സബ്‌ കളക്ടറുടെ എ2-3763/19 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


പത്തനംതിട്ട ജില്ലയില്‍ തിരുവല്ല താലൂക്കില്‍ HSial വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 3 റീസര്‍വ്വേ നമ്പര്‍ 
221/6-ല്‍പ്പെട്ട നിലത്തിനും 221/6-ല്‍പ്പെട്ട പുരയിടത്തിനും ന്യായവില രജിസ്റ്ററില്‍ ₹ 1,25,000 ന്യായവില നിശ്ചയിച്ചത്‌ 
പുനര്‍നിര്‍ണ്ണയിക്കണമെന്ന്‌ കാണിച്ചുകൊണ്ട്‌ സൂചന (1) പ്രകാരം ശ്രീമതി രാധാഭായി സമര്‍പ്പിച്ച അപേക്ഷയില്‍മേല്‍ തിരുവല്ല 


സബ്‌ കളക്ടര്‍ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്‌. 


അപേക്ഷാസ്ഥലം കടപ്പ വില്ലേജില്‍ 5914-ാം നമ്പര്‍ തണ്ടപ്പേര്‍ (പകാരം (WIAD) രാധാഭായിയൂുടെ പേരില്‍ 
ഉള്ളതാണെന്നും 221/6-ല്‍പ്പെട്ട നിലത്തിന്‌ ആര്‍ ഒന്നിന്‌ = 5,000-0 221/5-ല്‍പ്പെട്ട പുരയിടത്തിന്‌ ട്‌ 1,25,000-0 


നിലനിര്‍ത്തിക്കൊണ്ടും 2010-ലെ ന്യായവില നിശ്ചയിച്ച്‌ സൂചന (2) പ്രകാരം തിരുവല്ല സബ്‌ കളക്ടര്‍ റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. 


സബ്‌ കളക്ടറുടെ റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ കാര്യാലയത്തില്‍ നിന്നുള്ള സ്ഥലപരിശോധനാ 


റിപ്പോര്‍ട്ടിന്റെയും അടിസ്ഥാനത്തില്‍ താഴെപ്പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


പത്തനംതിട്ട ജില്ലയില്‍ തിരുവല്ല താലൂക്കില്‍ കട്രപ വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 3-ല്‍ സര്‍വ്വെ നമ്പര്‍ 221/6-ല്‍പ്പെട്ട ഭൂമി 
Wet Land എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 5,000 (അയ്യായിരം) ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ചും റീസര്‍വ്വെ 


നമ്പര്‍ 221/5-ല്‍പ്പെട്ട ഭൂമിയ്ക്ക്‌ ആര്‍. ഒന്നിന്‌ ₹ 1,25,000 ന്യായവില നിലനിര്‍ത്തിക്കൊണ്ടും ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/2014/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ ന്യായവിലയുടെ 50% വര്‍ദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-20183-ലെ ജി. ഒ. (പി) 43/2018/റ്റി. ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും 30-4-2019-ലെ ജി. ഒ. (പി) നമ്പര്‍ 70/2019/91. ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 31-3-2020-ലെ 
ജി. ഒ. (പി) 47/2020/91. ഡി. നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം നിലവിലുള്ള ന്യായവിലയില്‍ 10% വര്‍ദ്ധനവും കൂടി ഇതിനോടൊപ്പം 


കണക്കാക്കൂന്നതിന്‌ ഉത്തരവായിട്ടുണ്ട്‌. 


216 


5 
Form ‘C’ 


NOTIFICATION 


No. C11-229876/2019. 30th November 2020. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub-rule 8 of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 


Rules, 1995, the fair value of the land in Survey Nos. 221/6, 221/5 Block No. 3 Kadapra Village, Thiruvalla Taluk of 
the Pathanamthitta District is hereby fixed finally as shown in the schedule hereto: 














SCHEDULE 
Name of Name of Name of Survey — Re- Re- Sub-  Panchayath/ Ward Classifica- Fair Revised 
District Taluk Village No. Survey Survey Divi- Municipality No. tion of value Fair 
Block No. sion use already value 
No. fixed per Are 
(2) (2) 
(1) (2) (3) (4) (മ) (6) (7) (8) (9) (10) (11) (12) 
8 
= = Ss 3 221 6 Panchayat - Wet Land 1,25,000 5,000 
> a 
& = 3 
E a g 221 5 1,25,000 1,25,000 
a 
Collectorate, (Sd.) 
Pathanamthitta. 


District Collector. 





THRISSUR DISTRICT 


തൃശ്ശൂര്‍ ജില്ലാ കളക്ടറുടെ നടപടിര്രമം 


(ഹാജര്‍ : ഷാനവാസ്‌, എസ്‌. ഐ.എ.എസ്‌.) 
No. B-12/9491/2019/DCTSR. 2020 നവംബര്‍ 13. 
വിഷയം:--കേരള മുദ്ദപ്രത നിയമം 1959, 28(എ) വകുപ്പുഥ്പകാരം സമര്‍പ്പിച്ചിരുന്ന (ശ്രീമതി രമണി W/o 


വിഷ്ണു നമ്പൂതിരി, കിഴിയേടത്ത്‌ മനയ്ക്കല്‍, ചേര്‍പ്പ്‌ പി. ഒ., ചെവ്യൂര്‍ എന്നവരുടെ അപ്പീല്‍ അപേക്ഷയില്‍ 
തീര്‍പ്പ്‌ കല്‍പ്പിച്ച്‌ ഉത്തരവാകുന്നു. 


പരാമര്‍ശം:-- (1) ശ്രീമതി രമണി W/o വിഷ്ണു നമ്പൂതിരി, കിഴിയേടത്ത്‌ മനയ്ക്കല്‍, ചേര്‍പ്പ്‌ പി. ഒ., ചെവ്വൂര്‍ എന്നവരുടെ 


ഭൂമിയുടെ ന്യായവില പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനുള്ള അപ്പീല്‍ അപേക്ഷ. 
(2) തൃശ്ശൂര്‍ (ഭൂരേഖ) തഹശീല്‍ദാരുടെ 9-1-2020, 19-3-2020 തീയതികളിലെ സിദ3-27609/2019 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(3) തൃശ്ശൂര്‍ സബ്‌ കളക്ടറുടെ 18-9-2020-00 തീയതിയിലെ ബിട-മ2/20 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


തൃശ്ശൂര്‍ ജില്ല, തൃശ്ശൂര്‍ താലൂക്ക്‌, ചെവ്വൂര്‍ വില്ലേജ്‌, റീസര്‍വ്വെ 195 /3-ല്‍പ്പെട്ട 0.0870 ഹെക്ടര്‍ ഭൂമിയുടെ ന്യായവില 
പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനായി ശ്രീമതി രമണി W/o വിഷ്ണു നമ്പൂതിരി, കിഴിയേടത്ത്‌ മനയ്ക്കല്‍, ചേര്‍പ്പ്‌ പി. ഒ., ചെവ്വൂര്‍ 


എന്നവര്‍ സുചന (1) (്രകാരം അപ്പീല്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 


ടി അപേക്ഷ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുന്നതിനാവശ്യപ്പെട്ട്‌ തൃശ്ശൂര്‍ ഭൂരേഖ തഹശീല്‍ദാര്‍ക്ക്‌ കൈമാറിയിരുന്നതും 
സൂചന (2) പ്രകാരം തൃശ്ശൂര്‍ ഭൂരേഖ തഹശീല്‍ദാര്‍ താഴെ പറയും പ്രകാരം റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതുമാണ്‌. 


Gaz. No. 8/2021/DTP/CLR (Fair Value-Supplement). 


217 


6 


അപേക്ഷ ഭൂമി ബി. ടി. ആര്‍. പ്രകാരം നിലം വിഭാഗത്തില്‍ ഉള്‍പ്പെടുന്നുവെന്നും ടി ഭൂമി നിലവില്‍ പൂര്‍ണ്ണമായും 
നിലമായി കിടക്കുന്നുവെന്നും, ടി ഭൂമിക്ക്‌ ന്യായവില രജിസ്റ്ററില്‍ വെറ്റ്‌ ലാന്‍ഡ്‌ വിഭാഗത്തില്‍ ആര്‍. ഒന്നിന്‌ ₹ 28,750 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും, ടി ഭൂമിയുടെ സമാനഭൂമിയായ റീസര്‍വ്വെ 153/6-ല്‍പ്പെട്ട ഭൂമി അപേക്ഷാ ഭൂമിയില്‍ 
നിന്നും 600 മീറ്റര്‍ മാറി സ്ഥിതി ചെയ്യുന്നുവെന്നും, ജില്ലാ കളക്ടറുടെ 21-12-2012 തീയതിയിലെ ബി6-66064/2012 നമ്പര്‍ ഉത്തരവ്‌ 
പ്രകാരം റീ സര്‍വ്വെ 153/6-ല്‍പ്പെട്ട ഭൂമിക്ക്‌ വെറ്റ്‌ ലാന്‍ഡ്‌ വിഭാഗത്തില്‍ ആര്‍ ഒന്നിന്‌ F 15,000 ആയി പുനര്‍നിര്‍ണ്ണയം 
ചെയ്തിട്ടുള്ളതാണെന്നും ആയതിനാല്‍ അപേക്ഷ ഭൂമിക്കും Wet Land വിഭാഗത്തില്‍ ആര്‍. ഒന്നിന്‌ F 15,000 ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന്‌ തഹശീല്‍ദാര്‍ സൂചന (2) പ്രകാരം റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. എന്നാല്‍ അപേക്ഷാ ഭൂമിയ്ക്ക്‌ 
ആര്‍. ഒന്നിന്‌ Wet Land വിഭാഗത്തില്‍ ₹ 20,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന്‌ തൃശ്ശൂര്‍ സബ്‌ കളക്ടര്‍ സൂചന (3) 
പ്രകാരം റിമാര്‍ക്സ്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ഭൂമിയുടെ ന്യായവില ₹ 20,000 ആയി പുനര്‍നിര്‍ണ്ണയിക്കാമെന്ന്‌ സബ്‌ കളക്ടര്‍ 
റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുണ്ടെങ്കിലും ആയതിന്‌ ആധാരമാക്കിയിട്ടുള്ള വസ്തുത വ്ൃക്തമാക്കിയിട്ടില്ലാത്തതാണ്‌. കൂടാതെ സ്ഥല 
പരിശോധന നടത്തിയതായും റിപ്പോര്‍ട്ടില്‍ പരാമര്‍ശിച്ചിട്ടില്ലാത്തതാണ്‌. അപ്പീല്‍ അപേക്ഷയില്‍ തീരുമാനമെടുക്കുന്നതിലേയ്ക്ക്‌ 
16-9-2020-ന്‌ നടത്തിയ കൂടിക്കാഴ്ചയില്‍ അപേക്ഷകന്‍ വേണ്ടി ശ്രീ. അനില്‍നാഥ്‌ ഹാജരാകുകയും നേരില്‍ കേട്ടിട്ടുള്ളതും ടി 
ഭൂമി കോള്‍പ്പാടമാണെന്നും ഇപ്പോള്‍ പറമ്പിന്റെ വിലയാണ്‌ ഇട്ടിരിക്കുന്നതെന്നും നടപ്പുവിലയേക്കാള്‍ മൂന്നിരട്ടി 


വിലയിട്ടിരിക്കുന്നതിനാല്‍ ഭൂമിയുടെ ന്യായവില പരമാവധി കുറച്ച്‌ നല്‍കണമെന്നുള്ളമൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്‌. 
ഉത്തരവ്‌ 


തൃശ്ശൂര്‍ ജില്ല, തൃശ്ശൂര്‍ താലൂക്ക്‌, ചെവ്വൂര്‍ വില്ലേജ്‌, റീ സര്‍വ്വെ 195/3-ല്‍പ്പെട്ട 0.0870 ഹെക്ടര്‍ ഭൂമിയുടെ ന്യായവില 
പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനായി ശ്രീമതി രമണി W/o വിഷ്ണു നമ്പൂതിരി, കിഴിയേടത്ത്‌ മനയ്ക്കല്‍, ചേര്‍പ്പ്‌ പി. ഒ., ചെവ്വൂര്‍ 
എന്നവര്‍ സുചന (1) പ്രകാരം സമര്‍പ്പിച്ച അപ്പീല്‍ അപേക്ഷയില്‍ പ്രതിപാദിച്ച ഭൂമി (ഭൂരേഖ) തഹശീല്‍ദാരുടെ സൂചന (2) 
പ്രകാരമുള്ള റിപ്പോര്‍ട്ടിന്റെയും അപേക്ഷകനെ നേരില്‍ കേട്ടതിന്റെയും അടിസ്ഥാനത്തില്‍ അപേക്ഷഭൂമിക്ക്‌ ആര്‍. ഒന്നിന്‌ 
Wet Land വിഭാഗത്തില്‍ F 15,000 (പതിനഞ്ചായിരം രൂപ മാദ്രം) ന്യായവില നിശ്ചയിച്ച്‌ കേരള മുര്ര പ്രതനിയമം 1959, 28 (ag) 
വകുപ്പ്‌ ര്രകാരം പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. ഇതിനു പുറമെ 14-11-2014-90 തീയതിയിലെ 
GO (P) No. 188/2014/TD നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം വിജ്ഞാപനം ചെയ്ത 50% വര്‍ദ്ധനവും, 31-3-2018-00 തീയതിയിലെ 
GO (P) No. 43/2018/TD നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം വിജ്ഞാപനം ചെയ്ത, നിലവിലെ ഫെയര്‍വാല്്യുവായ 50% 
വര്‍ദ്ധിപ്പിച്ചതിനു ശേഷമുള്ള തുകയിന്‍മേലുള്ള 10% വര്‍ദ്ധനവും, 30-4-2019-00 തീയതിയിലെ GO (P) No. 70/209/TD നമ്പര്‍ 
ഉത്തരവ്‌ (പകാരം വിജ്‌ഞാപനം ചെയ്ത 10% വര്‍ദ്ധനവും, ന്യായവില പുതുക്കിക്കൊണ്ട്‌ കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ 


പുറപ്പെടുവിച്ച എല്ലാ വര്‍ദ്ധനവുകളും പ്രസ്തുത ന്യായവിലയ്ക്കും ബാധകമായിരിക്കുന്നതാണ്‌. 


ടി ഉത്തരവ്‌ ചേര്‍പ്പ്‌ സബ്‌ രജിസ്രടാര്‍ ഓഫീസിലെ 5808/2007 നമ്പര്‍ ആധാരത്തില്‍ ഉള്‍പ്പെട്ട തൃശ്ശൂര്‍ താലൂക്ക്‌, 


ചെവ്വര്‍ വില്ലേജ്‌ റീ സര്‍വ്വെ 1953-ല്‍ ഉള്‍പ്പെട്ട 0.0870 ഹെക്ടര്‍ ഭൂമിക്ക്‌ മാര്തം ബാധകമാണ്‌. 


ജില്ലാ കളക്ടറുടെ കാര്യാലയം, (ഒപ്പ) 


തൃശ്ശൂര്‍. ജില്ലാ കളക്ടര്‍. 





218 


